GOVERNMENT 


OFKERALA 


Regn . No. KERBIL /2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634 /2018-20 


d 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 ആഗസ്റ്റ് 4 

4th August 2020 
1195 കർക്കടകം 20 
20th Karkadakam 1195 

1942 ശാവണം 13 
13th Sravana 1942 


31 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


4th AUG . 2020] 


COMMISSIONERATE OF LAND REVENUE 


5645 


Moovattupuzha Taluk 


(2 ) 


നമ്പർ എ4-3737 2020 . 


2020 ജൂൺ 2 , 


കോ ത മ മ ഗലം 


താ ലൂ ക്കിൽ ഇര മ ല്ലൂർ വില്ലേ ജിൽ 
ഇടനാട് കരയിൽ കളരിയ്ക്കൽ വീട്ടിൽ കുഞ്ഞൻ നായർ മകൻ 
കെ . കെ . രാമചന്ദ്രൻ നായർ എന്നയാൾ 1-4-2020 - ൽ മരണ 
മടഞ്ഞിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന 
തിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ താഴെ 
പറ യു ന്ന വ രാ ണ ന്ന് കാ ണി ക്കു ന്ന സർട്ടിഫിക്കറ്റ് 
നൽക ണമെ ന്ന് കാണിച്ച് പരേ തന്റെ ഭാര്യ സതീ ദേവി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ഇരമല്ലൂർ വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പേര് 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


ബന്ധം 


പരസ്യം 
നമ്പർ എ4-4546 2020. 

2020 മേയ് 26 . 
എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക്, വെള്ളൂർക്കുന്നം 
വില്ലേജ്, ഈസ്റ്റ് കടാതി കരയിൽ ഇടയാളിൽ വീട്ടിൽ പെലി 
6-1-1959 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്. അവകാശികളെ 
കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം നൽകണമെന്ന് ആവശ്യപ്പെട്ട് 
ടിയാന്റെ ഭാര്യ അന്നമ്മ സമർപ്പിച്ച അപേ ക്ഷപകാരം 
ബന്ധ പ്പെട്ട വില്ലേ ജാഫീ സർവഴി അ വ കാശ വിചാ രണ 
നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതന്റെ നിയമാനുസൃത 
അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ്. 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 
അന്നമ്മ 

ഭാര്യ 
തങ്കച്ചൻ 

മകൻ 
സാബു പോൾ 
മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് അപേക്ഷകയ്ക്ക് 
ഒ രു 

സാക്ഷ്യ പത നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

ഈ പ് രസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
മൂവാറ്റു പു ഴ ത ഹ ശീൽ ദാർക്ക് 

രേഖാ മൂലം നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയ തി ക്കു ശേ ഷിമോ 
തപാൽ മാർഗ്ഗമാ മറ്റു വിധ ത്തിലോ 

ലഭി ക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല. 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


87 


ക്രമ 
നമ്പർ 


ബന്ധം 


2 


67 


1 


സതീദേവി 


ഭാര്യ 


60 


3 


62 


2 


മകൾ 


36 


ധന്യ 
ദിവ്യ 


3 


35 


4 


ശ്രീനിവാസ് 


മകൻ 


33 


ആ യത് 


(പരേതന്റെ മാതാപിതാക്കൾ നേരത്തെ മരണപ്പെട്ടിട്ടുള്ളതാണ്. 

മുക ളിൽ പേര് പറ ഞ്ഞിട്ടു ള്ള വ രാ ണ് പരേ ത ന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആക്ഷേ പമുള്ളവർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
മൂവാറ്റുപുഴ. 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Kothamangalam Taluk 


( 3 ) 


പരസ്യം 


നമ്പർ എ4-366112020 . 


2020 ജൂൺ 1 . 


നമ്പർ എ4-3738 2020 . 


2020 ജൂൺ 2 . 


ക ാ ത മ മ ഗ ലം 


മരണ 


കോതമംഗലം താലൂക്കിൽ കോതമംഗലം വില്ലേജിൽ 
രാമല്ലൂർ കരയിൽ ഇലഞ്ഞിക്കൽ വീട്ടിൽ ജോസ് മാത്യു മകൻ 
ബേബി ജോസ് മാത്യു എന്ന യാൾ 28-4-2020 - ൽ 
മടഞ്ഞിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന 
തിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ താഴെ 
പറ യു ന്ന വ രാ ണ ന്ന് 

കാ ണി ക്കു ന്ന 

സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ നിമ്മി ബേബി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കോതമംഗലം വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പേര് 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


താ ലൂ ക്കിൽ കോട്ടപ്പടി വില്ലേജിൽ 
വട ക്കും ഭാഗം ക ര യിൽ 

മു ട വും കു ന്നേൽ വീട്ടിൽ 
മത്തായി മത്തായി മകൻ തോമസ്, എം . എം . എന്നയാൾ 
26-2-2020 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിനായി ടിയാന്റെ നിയമാനുസൃത അവകാശികൾ 
താഴെ പറയുന്ന വ രാ ണെ ന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ മാർട്ടിൻ തോമസ് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കോട്ടപ്പടി വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പേര് 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


ബം 


1 


റോസിലി തോമസ് 


ഭാര്യ 


53 


1 


55 


ഭാര്യ 
മകൾ 


2 


മെറിൻ തോമസ് 


മകൾ 


29 


നിമ്മി ബേബി 
സിന്ധ്യമോൾ ബേബി 
മീര ബേബി 


2 


30 


3 


മാർട്ടിൻ തോമസ് 


മകൻ 


18 


3 


21 


മുക ളിൽ പേര് പറ ഞ്ഞിട്ടു ള്ള വ രാ ണ് പരേ തന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആ ക്ഷേ പമുള്ള വർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേ പം രേഖാ മൂലം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 


മുക ളിൽ പേര് പറ ഞ്ഞിട്ടു ള്ള വ രാ ണ് പരേ തന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആക്ഷേ പമുള്ളവർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം രേഖാ മൂലം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ല . 


Gaz , No. 3112020 / DTP ( CLR ) . 


121 


